PART IV 
Private Advertisements and Miscellaneous 

Notifications 


പാലക്കാട് നഗരസഭ 


- വിജ്ഞാപനം 


നമ്പർ ആർ1 -7671/2007 . 


2008 ഏപ്രിൽ 29. 


- [ 1998 - ലെ കേരള മുനിസിപ്പാലിറ്റി ( പുതിയ നികുതികളെ 
സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തൽ) ചട്ടങ്ങൾ 
പ്രകാരം). 


- പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 
കെട്ടിട ങ്ങ ളുടെ വസ്തു നികുതി 23 - 6 - 2007 ജി . ഒ . 
( എം . എസ്.) 166 / 07 തസ്വഭവ നമ്പർ ഉത്തരവ് പ്രകാരം 
പരിഷ്ക്കരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയെ മൂന്ന് മേഖല 
കളായി തിരിച്ചുകൊണ്ടും നികുതി നിരക്ക് നിശ്ചയിച്ചുകൊണ്ടും 
റോഡുകളെ ഒന്നാംതരം റോഡ്, രണ്ടാംതരം റോഡ്, മറ്റു റോ 
ഡുകൾ എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ടും 28 - 4- 2008 - ലെ 13 -ാം 
നമ്പർ തീരുമാനപ്രകാരം നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചി 
ട്ടുണ്ട് എന്ന് ഇതിനാൽ നികു തി 
ദായകരുടെ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു . ഇതിൽ 
ആക്ഷേ പ മു ള്ള വർ വിജ്ഞാ പനം പസി ദ്ധീ ക രിച്ച് 
30 ദിവസത്തിനുള്ളിൽ നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം 
അപേക്ഷ നൽകേണ്ടതാണ്. 


( ഒപ്പ്) 
സെക്രട്ടറി. 


